Regn . No. KERBIL / 2012/ 45073 

dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


GOVERN 


. 
കേര 


ള സർക് 


കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


| 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


13th November 2012 
- 2012 നവംബർ 13 
22nd Karthika 1934 
1934 കാർത്തികം 22 


വാല്യം 1 


നമ്പർ 


PART III 
Industries Department 


ക്ലെയിം നോട്ടീസ് 
നമ്പർ ജെ .എസ്./എച്ച്എ ൽ/547 /2012 . 2012 ഒക്ടോബർ 10 . 


ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽമാനേജരുടെ 
10 - 9 - 2012 - ലെ 994 / 12 -ാം നമ്പർ ഉത്ത ര വ് പകാ രം 
ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ കണ്ടിയൂർ 
എന്ന സ്ഥലത്ത് സ്ഥിതിചെയ്തിരുന്ന എ .എച്ച്. 1 കൈത്തറി 
നെയ്ത്ത്തു വ്യവസായ സഹകരണ സംഘം ലിക്വിഡേറ്റ് 
ചെയ്യുന്നതിന് ഉത്തരവാകുകയും മാവേലിക്കര താലൂക്ക് 
വ്യവസായ ആഫീസിലെ കൈത്തറി സൂപ്പർവൈസറെ ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും ലിക്വിഡേറ്റർ 
സംഘത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 


പസ്തുത സംഘ ത്തിൽനിന്നും ആർക്കെ ങ്കിലും 
എന്തെ ങ്കിലും കിട്ടു വാ നു ണ്ട ങ്കിൽ ആ വിവരം ഈ 
നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ 60 ദിവസത്തിനകം 
ലിക്വിഡേറ്ററെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
സമയ പരിധി ക്കു ശേഷം ലഭിക്കുന്ന യാതൊരു വിധ 
ബാദ്ധ്യതകളും പരിഗണിക്കുന്നതല്ലായെന്നും ഇതിനാൽ 
ഏവരെയും അറിയിച്ചുകൊള്ളുന്നു . 


താലൂക്ക് വ്യവസായ ആഫീസ്, 
മാവേലിക്കര. 


(ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


